Reg . No . രജി. നമ്പർ 
KL /TV ( N )/12/ 2006 - 2008 


Government of 

Kerala 
കേരള സർക്കാർ 

2008 


* 


സാം 


TENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LIII 
വാല്യം 53 


No. 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


- No. | 


12th February 2008 
2008 ഫെബ്രുവരി 12 
23rd Magha 1929 
1929 മാഘം 23 


നമ്പർ 


PART IV 


Private Advertisements and Miscellaneous Notifications 


കുന്നംകുളം നഗരസഭ 


1998- ലെ കേരള മുനിസിപ്പാലിറ്റി (പുതിയ നികുതികളെ 
സംബന്ധിച്ച വിജ്ഞാപനം പ്രസിദ്ധപ്പെടുത്തൽ) 
ചട്ടങ്ങൾ പ്രകാരം പ്രസിദ്ധീകരിക്കുന്നത് 


നമ്പർ ആർ1/ 6797 / 2007 . 


- 2007 ഡിസംബർ 19 . 


കുന്നംകുളം നഗരസഭയുടെ പരിധിയിൽ ഉൾപ്പെട്ടിട്ടുള്ള 
കെട്ടി ട ങ്ങ ളുടെ വസ്തു നികുതി 23 - 6 - 2007 - ലെ 
ജി. ഒ. ( എം . എസ്.) 166/ 07 തസ്വഭവ നമ്പർ ഉത്തരവ് പ്രകാരം 
1-4 - 2007 മുതൽ പ്രാബല്യത്തോടെ താഴെ വിവരിക്കുന്ന രീതി 
യിൽ പരിഷ്കരിക്കുവാൻ 6 - 11- 2007 - ലെ 10 -ാം നമ്പർ തീരു 
മാന പ്രകാരം നഗരസഭ കൗൺസിൽ തീരുമാനിച്ചിട്ടുണ്ട്. ആയ 
തിന്റെ അടിസ്ഥാനത്തിൽ നഗരസഭയുടെ വാർഡുകളെ മൂന്നു 
മേഖലകളായും റോഡുകളെ ഒന്നാം തരം, രണ്ടാം തരം 
എന്നും തരം തിരിച്ചിട്ടുള്ളതുമാണ്. 


നഗരസഭയുടെ ഒന്നാംതരം റോഡുകളായി അയ്യപ്പത്ത് 
റോഡ്, അയ്യംപറമ്പ് റോഡ്, ബ്ലോക്ക് ആഫീസ് റോഡ്, ഇന്ദിര 
നഗർ - 1 അവന്യൂ , 2 അവന്യൂ , മുനിസിപ്പൽ ആഫീസ് വൺവേ 
റോഡ്, കോട്ടയിൽ റോഡ്, ഹെർബർട്ട് റോഡ്, യേശുദാസ് 
റോഡ് മുതൽ കോടതി വഴി കക്കാട് പാടം വരെയുള്ള റോഡ് 
എന്നിവയും രണ്ടാം തരം റോഡുകളായി മിഷ്യൻ അങ്ങാടി 
റോഡ്, ചിറളയം കിണർ മുതൽ അഞ്ഞൂർ റോഡ് വരെയും 
ചാട്ടുകുളം മുതൽ പാനപ്പറമ്പ് വഴി മൂലബസാർ വരെയും 
ആശാരിപ്പടി മുതൽ എസ്. എം . യു . പി. സ്കൂൾവരെയും 
ഇന്ദിരാഗാന്ധി റോഡ്അഞ്ഞൂർ റോഡുവരെയും കുറുക്കൻപാറ 
പിള്ളക്കാട് റോഡ്, ദുബായ് റോഡ്, ഉദയൂർക്ഷേത്രം റോഡ്, 
ആനാ യ്ക്കൽ സെന്റർ തുടങ്ങി ചീരം കുളം റോഡ്, 
ബാവപ്പള്ളി റോഡ് വരെയും അടുപ്പുട്ടി പള്ളിനട റോഡ്, തൃശ്ശ 
ർ റോഡ് വരെയും എന്നീ റോഡുകളെയും തരം തിരിച്ചിട്ടുണ്ട്. 


വിശദവിവരം 


ഒന്നാം മേഖല രണ്ടാം മേഖല മൂന്നാം മേഖല 


വാർഡ് 


6, 11 ,12,18, 19 


1,24, 25,26, 


2, 3,4, 5, 8,9 , 13 , 
14, 20,23 ,27 


-- നികുതി നിരക്ക് വാസഗൃഹങ്ങൾക്ക് ച . മീറ്ററിന് 7 രൂപ 
ആയും വ്യവസായ ആവശ്യങ്ങൾക്കുള്ള കെട്ടിടങ്ങൾക്ക് 25 
രൂപ ആയും കച്ച വട സ്ഥാപ ന ങ്ങ ൾക്ക് 75 രൂപ യായും 
അമ്യൂസ്മെന്റ് പാർക്കുകൾ, മൊബൈൽ ടവറുകൾ എന്നി 
വയ്ക്ക് 125 രൂപയായും നിജപ്പെടുത്തിഉത്തരവാകുന്നു . ഈ 
ഉത്തരവിന് 1-4 -2007 മുതൽ പ്രാബല്യത്തോട് നിലവിൽ വരുന്ന 
താണ്. 


30 ,31, 32 ,33, 34 


എന്നിവ പൂർണ്ണമായും കൂടാതെ 


7 ,15,16 


7 , 10 , 15 , 16, 17 , 
21, 22 ,28,29 


10 , 17,21,22 , 

28 , 29 


( ഒപ്പ്) 


കുന്നംകുളം. 


സെക്രട്ടറി. 


എന്നീ വാർഡുകൾ ഭാഗീകമായും തരംതിരിച്ചിട്ടുണ്ട്. 


